ിരിക്ഷണം 
കെ. രാഭേശ്വരി 


കാലവര്‍ഷം ॥1040മാണ്ട്‌ കന്നി ടാം തീയതി (20.9.1928) 
ശ്രീനാരായണ ഗുരു സമാധിയായി. മഹാ സമാധിക്കു മൂന്ന്‌ 
വര്‍ഷം മുമ്പ്‌ 1101 മേടം 20൦ തീയതിയാണ്‌ ഗുരു തന്‍െറ 
വില്‍പ്പത്രം എഴുതിവെച്ചത്‌. ഒസ്യത്തിന്‍െറ പൂര്‍ണരൂപം താ 
ഴെ ചേര്‍ക്കുന്നു. 

101 മേടം 200൦ തീയതി വര്‍ക്കല പകുതിയില്‍ വര്‍ക്കല ദേ 
ശത്ത്‌ ശിവഗിരി മഠത്തില്‍ വിശ്രമിക്കും ശ്രീ നാരായണ ഗുരു 
എഴുതിവെച്ച വില്‍പ്പത്രം. നമ്മുടെ വകയും നമ്മുടെ സര്‍വ 
സ്വാതന്ത്രത്തില്‍ ഇഉരിക്കുന്നതുമായ ക്ഷേത്രങ്ങള്‍. സന്യാസി 
മഠങ്ങള്‍, വിദ്യാലയങ്ങള്‍, വ്യവസായ ശാലകള്‍, മുതലായ 
സര്‍വ ധര്‍മസ്ഥാപനങ്ങളും അവ സംബന്ധിച്ചുള്ള സർവസ്‌ 
ഥാവര ജംഗമ സ്വത്തുക്കളും നമ്മുടെ എല്ലാ ധര്‍മസ്ഥാപന 
ങ്ങളുടെയും തലസ്ഥാനമായ ശിവഗിരി മഠത്തില്‍വെച്ച്‌ ഈ 
യാണ്ട്‌ കന്നി മാസം ലാം തീയതി നമ്മുടെ അനന്തര ഗാമിയാ 
യി അഭിഷേകം ചെയ്യപ്പെട്ട ശിഷ്യ പ്രധാനി ടി ശിവഗിരി മഠത്തില്‍ 
താമസിക്കുന്ന ബോധാനന്ദന്‌ നമ്മുടെ കാലശേഷം ലഭിക്കണ 
മെന്ന്‌ കരുതി ഈ വില്‍പ്പത്രം എഴുതിവെക്കുന്നതാണ്‌. നമ്മു 
ടെ ജീവിതാവധി വരെ ഈ സ്ഥാപനങ്ങളുടെയും തല്‍സംബ 
ന്ധമായ സ്വത്തുക്കളുടെയും സര്‍വ സ്വാതന്ത്രവും ഭരണവും 
നമ്മില്‍തന്നെ ഇരിക്കുന്നതും നമ്മുടെ ജിവിതശേഷമല്ലാതെ 
ഈ കരണം ഈര്‍ജിതത്തില്‍ വരുന്നതല്ലാത്തതുമാകുന്നു. ഈ 
കരണത്തെ ഏതാനുമോ മുഴുവനുമോ ഭേദപ്പെടുത്തേണ്ടതാ 
യി വന്നാല്‍ അപ്രകാരം പ്രവര്‍ത്തിക്കുന്നതിന്‌ നമുക്ക്‌ അധികാ 
രമുണ്ട്‌. നമ്മുടെ ജീവിതാവധി കഴികെ മേല്‍പ്പറഞ്ഞ ധര്‍മ സ്‌ 
ഥാപനങ്ങളും അതു സംബന്ധമായുള്ള സകല സ്ഥാവര ജം 
ഗമ സ്വത്തുക്കളും ഇനി നമ്മുടെ വകയായുണ്ടാകുന്ന സര്‍വ 
സ്വത്തുക്കളും ടി ബോധാനന്ദന൯ കൈവശംവെച്ച്‌ ഭരണം നട 
ത്തിക്കൊള്ളേണ്ടതും ബോധാനന്ദന്‍െറ ഈ സ്ഥാപനങ്ങളു 
ടെയും സ്വത്തുക്കളുടെയും പിന്തുടര്‍ച്ചാവകാശി നമ്മുടെ ശി 
ഷ്യപരമ്പരയായ സന്യാസിമാരുടെ ഭൂരിപക്ഷാഭിപ്രായ പ്രകാ 
രം അവരില്‍നിന്ന്‌ തെരഞ്ഞെടുക്കുന്ന ഒരു സന്യാസിക്കായിരി 
ക്കുന്നതും ഇതിന്‍വണ്ണം ഈയവകാശം ശിഷ്യപരമ്പരയായി നി 


ഈ വില്‍പ്പത്രം 1101ല്‍ 1825 നമ്പറായി നാവായിക്കുളത്ത്‌ രജിസ്‌ 
റ്റർ ചെയ്യപ്പെട്ടു. . 

ഗുരുവിന്‍െറ ജീവിത കാലത്തുതന്നെ വിവാദ വിഷയമാകുക 
യും മരണാനന്തരം വ്യവഹാര കാരണമാകുകയും ചെയ്ത ഒസ്യ 
ത്ത്‌ ഏഴുപതിറ്റാണ്ടിനിപ്പുറവും കോലാഹലമുയര്‍ത്തുന്നു. ബലം 


പ്രയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും ശിവഗിരി വക വസ്തുക്കള്‍ 
ലനില്‍ക്കുന്നതുമാണ്‌. ഇങ്ങനെ ഏര്‍പ്പെടുന്ന ഓരോ സന്യാ 


എസ്‌.എന്‍.ഡി.പി യോഗത്തിന്‌ എഴുതിക്കൊടുക്കാ൯ യോഗ നേ 
സിമാരുടെയും ഭരണംമൂലം ധര്‍മപരമായി സ്ഥാപിച്ചിട്ടുളള | ത്രാക്കള്‍ ശ്രീനാരായണഗുരുവിനെ നിര്‍ബന്ധിച്ചു എന്നാണ്‌ ആരോ 


മേല്‍പ്പറഞ്ഞ ന്ന. പാവനമായ ഉദ്ദേ | പണം. വിശ്രമത്തിനെന്ന വ്യാജേന കൊല്ലത്തു കൊണ്ടുവന്ന്‌ നീലാ 
ശ്ൃത്തിനോ അതിന്‍െറ സ്ഥായിയായ നിലനില്‍പിനോ യാ | ഹോട്ടലില്‍ താമസിപ്പിച്ച്‌ ഗുരുവിനെ ഭീഷണിപ്പെടുത്തുകയും വട 


തൊരു വിഘാതവും ഒരിക്കല്‍പോലും വന്നുകൂടാത്തതും അഥ | ്ങ്രാഞ്ഞപ്പോള്‍ പീഡിപ്പി ി 
പ്പിക്കുകയും കടുത്ത മാനസിക വ്ൃഥമൂലം 
വാ വല്ല വ്യതിയാനവും നേരിടുമെന്നു കാണുന്ന പക്ഷം അപ്പോള്‍ | ശ്രിവഗിരിയിലെത്തി മൂന്നാംനാള്‍ ഗുരു സമാധിയായെന്നും ആരോ 


ശരിയായ ലെ നിയന്ത്രിക്കുന്നതിന്‌ ശേഷമുള്ള ടി ശിഷ്യ | പ്ിക്കുന്നവര്‍ ചില്ലറക്കാരല്ല -ശാന്തിഗിരി ഡയറക്ടര്‍ സ്വാമി ഗുരു 
സംഘങ്ങള്‍ക്ക്‌ പൂര്‍ണാവകാശമുള്ളതുമാകുന്നു. എഴുതിവെച്ച | രൃത്ത്നം ജ്ഞാനതപസ്വി. ചരിത്രകാരനും കോഴിക്കോട സര്‍വകലാ 


ശാല മുന്‍ വൈസ്ചാന്‍സലറുമായ ഡോ. ടി.കെ. രവീന്ദ്രന്‍. 
അക്കാലത്ത്‌ കൊല്ലത്ത്‌ നീലാ ഹോട്ടലേയില്ലായിരുന്നെന്നും ശ്രീ 
നാരായണ ഗുരുവിനെക്കുറിച്ച്‌ കെട്ടുകഥകളുണ്ടാക്കി വിശ്വഗുരു 
വാകാനാണ്‌ ചിലര്‍ ശ്രമിക്കുന്നതെന്നുമാണ്‌ വെള്ളാപ്പള്ളി നടേശ 
ന്‍െറ പ്രതികരണം. ഗുരുത്വമില്ലാത്ത അഭിനവഗുരുക്കന്മാരുടെ വി 
ഡ്ഡിത്തമെന്നായി യോഗം പ്രസിഡന്‍റ്‌ സി.കെ. വിദ്യാസാഗര്‍. 
ഡോ. രവീന്ദ്രനാകട്ടെ ആരോപണത്തില്‍ ഉറച്ചുനില്‍ക്കുന്നു. നീലാ 
ഹോട്ടല്‍ അക്കാലത്തില്ലായിരുന്നു എന്നത്‌ ശരി തന്നെ, ഹോട്ടല്‍ 
നില്‍ക്കുന്ന കെട്ടിടം അന്നുമുണ്ടായിരുന്നു. ഗുരു എഴുതാത്തതും 
യോഗ നേതാക്കള്‍ എഴുതിയുണ്ടാക്കിയതുമായ ഒരു വില്‍പ്പത്രം 


ര്‌ [ 

ി 

$ 

7 7 


ര 


ടി. നാരായണ ഗുരു (ഒപ്പ) 


ഇതിനു സാക്ഷികള്‍: 


|. വലിയ കുഴിമുറിയില്‍ ആലുംമൂട്ടില്‍ കൃഷ്ണന്‍ ഗോവിന്ദ 
ദാസ്‌ ഒപ്പി 

2. വട്ടവിള വീട്ടില്‍ നാരായണന്‍ കേശവന്‍ (ഒപ്പ) 

ടു. എഴിയത്ത്‌ കാളിശങ്കരന്‍ (ഒപ്പ) 


മാധ്യമം ആഴ്ചഷതിഷ്‌' 
ജ 2001 സെപ്റ്റംബര്‍ 28 


ി ഴ്‌ 


ഴ്‌ 


“ ടെ അവശതകള്‍ പരിഹരിക്കുന്നതിലേക്കായി 1896 സെപ്റ്റംബര്‍ 3ന്‌ സമര്‍പ്പിച്ച ഈഴ 


. മെമ്മോറിയല്‍ സമുദായത്തിലുണ്ടാക്കിയ ഉണര്‍വിനെ ഒരു സംഘടനയാക്കി പരിവര്‍ 
ത്തനപ്പെടുത്താന്‍ ഡോ. പല്‍പ്പു ശ്രമിച്ചെങ്കിലും ആയത്‌ ഫലപ്രാപ്തിയിലെത്തിയില്ല. 


 . ഏതാണ്ടിതേ കാലത്ത ? 
..:  , തിഷ്ഠ നടത്തുന്നതും പുതിയൊരു സമൂഹ സൃഷ്ടിക്കായുള്ള ശ്രമങ്ങള്‍ ആരംഭിക്കു 
. ” ന്നതും. സ്വാമിയുടെ പേര്‍ അചിരേണ തെക്ക്‌ കന്യാകുമാരി മുതല്‍ വടക്ക്‌ കന്നട നാ 


നി 


വ, “നിങ്ങളുടെ - രാജ്യത്തുതന്നെയുള്ള ഒരു ആധ്യാത്മ ഗുരുവിനെ കേന്ദ്രമാക്കി പ്രവര്‍ 
.  ത്തിക്കുകയായിരിക്കും നല്ലതെ"*ന്ന സ്വാമി. വിവേകാനന്ദന്‍െറ ഉപദേശമാണ്‌ ശ്രീനാരാ 
' യണനിലേക്ക്‌ തിരിയാന്‍ ഡോ. പല്‍പ്പുവിനെ പ്രേരിപ്പിച്ചത്‌. 107ദാമാണ്ട്‌ ധനു 23ാം തീ 


ി 


“ : പൊതുവില്‍ 'മതസംബന്ധവും ലൌാകികവുമായ മാര്‍ഗങ്ങളില്‍ അഭ്യുന്നതി വരുത്തുന്ന 


ടവം 2ന്‌ 05.5.1903) കമ്പനീസ്‌ ആക്റ്റനുസരിച്ച്‌ ശ്രീനാരായണ ധര്‍മപരിപാലന യോഗം 


രജിസ്റ്റര്‍ ചെയ്യപ്പെട്ടു. ്‌ 
അംഗത്വ ഫീസ്‌ നുറുറുപ്പികയായി നിശ്ചയിച്ചിരുന്നതിനാല്‍ അംഗങ്ങള്‍ നുറില്‍ക്കു 


ക 


അക്കാലത്ത്‌ കൊല്ലത്ത്‌ നീലാ ഹോട്ടലേയില്ലായിരുന്നെന്നും 

. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച്‌ കെട്ടുകഥകളുണ്ടാക്കി 

 വിശ്വഗുരുവാകാനാണ്‌ ചിലര്‍ ശ്രമിക്കുന്നതെന്നുമാണ്‌ 
വെള്ളാപ്പള്ളി നടേശന്‍െറ പ്രതികരണം. 


ര്‌ 


0 മാധ്യമം ആഴ്ചഷതിഷ്‌ 
ഛി ജ 2001 സെപ്റ്റംബര്‍ 28 


യത്‌ 
“യ്യോഗത്തിന്‍റെറ ഉല്‍പത്തിസ്ഥാനമ 
അരുവിപ്പുറം ക്ഷേത്രത്തിന്‍െറ പ്രതി 


] 


4 നം 
്‌ 


9 


[ 


ചെയതു. 


_ എ. അരുവിപ്പുറം ക്ഷേത്രത്തിലും അതോ 
മ ചേര്‍ന്നതോ അതിനന്‍റെറ കീഴില്‍ ഉള്‍പ്പെ 


ി 


രു 


ളള കല കാര്യങ്ങളും നടത്തുക. 
ബി. ഈഴവ സമുദായത്തില്‍ വൈദിക 


0 


യ വൃവസായങ്ങളെയും അഭി വൃദ്ധിപ്പെടു 


യായി കുറച്ചിട്ടും അംഗങ്ങ പ 

ളുടെ ലം 
ത്തില്‍ ആനുപാതികമായ വര്‍ധനവ 4: 
യില്ല, ഗുരുവിന്‍െറയും യോഗത്തിഒ 


തികമായ പ്രാതിനിധ യം, 
ണം, ക്ഷേത്രപ്രവേശനം. 


ന്നിവയായിരുന്നു യോഗത്തിന്റെറ മു 


പ്രായ വ്ൃത്യാസമുണ്ടായത്‌. ഗുരുപ്രതിഷഠ 
നടത്തിയ ക്ഷേത്രങ്ങളില്‍ പോലും പുലയ 
രെ പ്രവേശിപ്പിക്കാ൯ ശിഷ്യര്‍ അനുവദിച്ചി 

1915-16 കാലത്ത്‌ നെയ്യാറ്റിന്‍കര താലൂ 
ക്കില്‍ .പുലയര്‍ക്കെതിരെ നായന്മാര്‍ അക്ര 
മം അഴിച്ചുവിട്ടു. സ്ഥലത്തെ ഈഴവ പ്ര 


മാണിക നായന്മാരോടൊപ്പം ചേര്‍ന്ന്‌ പു 


ലയരെ പൊതിരെ തല്ലി. ഇത്തരം സംഭവ 
ങ്ങളില്‍ മനം നൊ ഗുരു 1916ല്‍ ഒരു 


വിളംബരം പുറപ്പെടുവിച്ചു 


നമുക്കു ജാതിയില്ല 
ഒരു വിളംബരം 


അദല്ധൈതാശ്രമം 
ആലുവാ 
[091 ഇടവം 12: 


നാം ജാതിമതഭേദം വിട്ടിട്ട്‌ ഇപ്പോള്‍ ഏ 
സംവല്‍സരങ്ങള്‍ കഴിഞ്ഞിരിക്കു 
ന്നിടിം പ്രത്യേക വര്‍ഗക്കാര്‍ ന 
ക പയ എ ര്‍ഗത്തില്‍പ്പെട്ടതായി വി 
ചാരിച്ചമം പ്രവര്‍ത്തിച്ചും വരുന്നതായും 
അതുഹേതുവാല്‍ പലര്‍ക്കും നമ്മുട്ടെ വാ 
സ്തവത്തിനു വിരുദ്ധമായ ധാരണക്ക ഇട 
വന്നിടടുണ്ടെന്നും അറിയുന്നു. 
നാം പ്രതേക ജാതിയിലോ മതത്തിലോ 
ല. വിശേഷിച്ചും നമ്മുടെ ശി 
ചയരര്‍ഗത്തില്‍നിന്നും മേല്‍ പ്രകാരമുള്ള 
വരെ മാത്രമേ നമ്മുടെ പിന്‍ഗാമിയായി 
വരത്തക്കവിധം ആലുവാ അദ്വൈതാശ്രമ 
ത്തില്‍ ശിഷ്യസംഘത്തില്‍. ചേര്‍ത്തിട്ടുള്ളൂു 
എന്നും മേലും ചേര്‍ക്കയുള്ളു എന്നും വൃ 
വസ്ഥലപ്പെടുത്തിയിരിക്കുന്നതുമാകുന്നു. 
ഈ വസ്തുത പൊതുജനങ്ങളുടെ അറി 
വിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു. 


താനും 


എന്ന്‌ 
നാരായണഗുരു 


ഈ വിളംബരംകൊണ്ടൊന്നും യോഗനേ 
താക്കളുടെ മനോഭാവത്തില്‍ മാറ്റമുണ്ടാ 
യില്ല. 1917ല്‍ സഹോദരന്‍ അയ്യപ്പനന്‍െറ 
നേതൃത്വത്തില്‍ ചെറായിയില്‍ മിശ്രഭോ 
ജനം നടന്നതറിഞ്ഞ്‌ സമുദായം നടുങ്ങി. 
പുലയനയ്യപ്പനെ പുലഭ്യം പറയാനായിരു 
ന്നു ഏവര്‍ക്കും ഉല്‍സാഹം. വിവേകോദ 
യത്തില്‍ കുമാരനാശാന്‍ എഴുതി: “ആദര്‍ 
ശക്കൊടുമുടിയില്‍ കയറിനിന്ന്‌ പ്രവൃത്തി 
ലോകത്തിലേക്ക്‌ കീഴ്ക്കാന്‍തൂക്കായി ചാ 
ടി ആത്മഹത്യ ചെയ്യരുതെന്ന്‌ ചെറുപ്പ 
കാരോട്‌ ഞങ്ങള്‍ ഉപദേശിച്ചുകൊള്ളു 
ന്നു. വിദ്യാഭ്യാസം ചെയ്ത ചെറുപ്പക്കാ 
രെ പുറത്താക്കിയിട്ട്‌ എന്താണ്‌ സാധിക്കാന്‍ 
പോകുന്നതെന്ന്‌ വിജ്ഞാന വര്‍ധിനി സ 
ഭക്കാരോടും ചോദിക്കുന്നു”. 

പുലച്ചോന്മാര്‍ക്ക്‌ തുണയായതും നാ 
രായണഗുരു തന്നെ. അദ്ദേഹം “മഹാസ 
ന്ദേശം" പുറപ്പെടുവിച്ചു: “മനുഷ്യരുടെ മ 
തം, വേഷം, ഭാഷ മുതലായവ എങ്ങനെ 


യിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട്‌ അന്യോന്യം വിവാഹവും പന്തിഭോ 


ജനവും ചെയ്യുന്നതിന്‌ ഒരു ദോഷവുമില്ല”. 


എന്നിട്ടോ സഹോദരന്‍ അയ്യപ്പന്‍ തന്നെയും തന്‍െറ നിലപാടുതറയില്‍നിന്ന്‌ പി 


ന്നാക്കം പോകുന്നത്‌ നമ്മള്‍ കാണുന്നു. സഞ്ചാര സ്വാതന്ത്രത്തിനു വേണ്ടി ടി.കെ. മാ 


ധവനന്‍െറയും കെ.പി. കേശവമേനോനെറയും നേതൃത്വത്തില്‍ നടന്ന വൈക്കം സത്യ 


ഗ്രഹത്തില്‍ (1924) അയ്യപ്പന്‍ പങ്കെടുത്തില്ല. ക്ഷേത്ര 
ടന്ന ഗുരുവായൂര്‍ സതൃഗ്രഹത്തെ അതിനോടകം സ 
സഹോദരന്‍ ഗാനിച്ചതുമില്ല. 1947-48 കാലത്തെ പാലിയം സമരത്തെ പരസ്യമായി ത 
ള്ളിപ്പറയാനും അദ്ദേഹത്തിനു മടിയേതുമുണ്ടായില്ല. സഹോദരന്‍ അയ്യപ്പ൯ നടുനായ 


പ്രവേശനത്തിനുവേണ്ടി 1931ല്‍ ന 


കത്വം വഹിച്ച ചെറായി വിജ്ഞാന വര്‍ധനി സഭയിലോ അദ്ദേഹം ഭരണഘടന എ 


ചി 


ം 
ക്ക്‌ 


ഉല ച്‌ റ്‌, ഴ്‌ റ്‌; 
4 ക്‌ ക്ഷ; എ ഷ്ട 
മ എ ാ്ക്്ു പ ത 
റ്‌ കു നിം റ യ്ക്‌ 
ര്‌ ലിന കം ഭ്‌ ക്യ ഷ്ട റ്‌ ഗം നപ ഴു എ 
പി ന്യ പ ം ഴ്‌, ലം പ ചം 
ട്ര ; ഷ്‌ പാപി ലു . 
ക ലി ം ടം ം [ ക കറ ഷി റ്‌ ച ്‌ ല്‍; പ ക ന നി 
പു പ ക യ്ളുട റ ച്‌. പ്ല ട്‌ പ 
ി ലി ക ി [ലി ഷം ല്‍ കി റ ടു ച്‌ തന പി റ ടട ട്‌, 
വിം യ 
ക്ക ചു്‌ ല്‍ ം 
ൽ ച നെക്‌ ച ന ക 
ക്‌ 


പം ടര്‍ 
ണ്‌. ലി ളം ക 
ചം റിം 
റ്‌ ചം ം പ ഴ 1: 
്‌ ത പിക ക ലി ് രി 
ഹ ് ലു ത [ഴ്‌ ു ൽ 
പ ണ്‌ പം ॥ 
കം. $ [) ൭ 
മ 
മ നി്‌ ശി 
൪൨. റ നന ത്‌ 
ട്‌ റ്‌ 
പ) [1 
ച ത്‌ ം 
കി നി ക കഴ 


ഴുതിയുണ്ടാക്കിയ പള്ളുരുത്തി ശ്രീ ധര്‍മപരിപാലന യോഗത്തിലോ ഈഴവനല്ലാത്ത ഒ 
രുത്തനും അംഗത്വത്തിന്‌ അവകാശവുമില്ല. 

1912ാമാണ്ടില്‍ ശ്രീനാരായണ 
എസ്‌.എന്‍.ഡി.പി യോഗത്തിന്‌ ഏല്‍പിച്ചുകൊടുത്തു. കത്തിന്‍െറ പുര്‍ണരുപം ചുവ 
ടെ: ച ൽ 4, 


ശ്രീനാരായണ ധര്‍മപരിപാലന യോഗം സെക്രട്ടറിക്ക്‌, 


ഇപ്പോള്‍ 
സ്ഥാപനങ്ങളെയും സ്വത്തുക്കളെയും തിട്ടപ്പെടുത്തി 
ലാലുള്ള ഭരണത്തിന്‌ നിയമസംബന്ധമായി വേണ്ട എഴുത്തുകുത്തുകള്‍ എല്ലാം ചെയ്യാന്‍ 


ഏര്‍പ്പാട്‌ ചെയ്യണം. ജനങ്ങളുടെ ഗുണത്തിനായി അതെല്ലാം നാം മനുസ്സാലെ യോഗ 
ത്തിന്‌ ഏല്‍പിച്ചിരിക്കയാകുന്നു. 


സര്‍ക്കാര്‍ മച്ചമ്പിയായി മാറിയിരുന്ന 


ത്യ 


സം 
6 


ക 
രയ 


ി പീ 
ഗുരു തന്‍െറ സ്വത്തുക്കളെല്ലാം സ്വമനസ്സാലെ.. 


. ൧ 


ിഗ 


ഇവിടെ കൂടിയിരിക്കുന്ന പൊതുയോഗത്തില്‍ നമ്മുടെ പേരിലുള്ള സകല 
കണക്കുണ്ടാക്കി അതിന്‍െറ മേ 


7 


)ീ ട്വ 
നാരായണഗുരുസ്വാമി 


ശിവഗിരിമഠം . 
1087 മേടം 20 


എസ്‌.എന്‍.ഡി.പി യോഗത്തിന്‍െറ ഒമ്പതാം വാര്‍ഷിക യോഗം ശിവഗിരിയില്‍ നടക്കു 
ന്ന അവസരമായിരുന്നു അത്‌. സ്വാമി തൃപ്പാദങ്ങളിലെ സ്വത്തുക്കളെ തിട്ടപ്പെടുത്തുക 
യും അവയെ യോഗത്തിന്‍െറ ഭരണത്തിലും കൈവശത്തിലും വെച്ച്‌ നടത്താന്‍ നിയ 
മസംബന്ധമായി വേണ്ട വ്യവസ്ഥകള്‍ എല്ലാ ചെയ്യുകയും ചെയ്യാനായി എം. ഗോ 
വിന്ദന്‍, ഡോ. പല്‍പ്പു, സി. കൃഷ്ണന്‍ എന്നിവരടങ്ങിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. 
ദേവസ്വം കാര്യദര്‍ശിയായി ശിവപ്രസാദസ്വാമിയെയും നിശ്ചയിച്ചു. ഖ 

സമ്മേളനവും ശാരദാപ്രതിഷ്ഠയും കഴിഞ്ഞയുടന്‍ ഗുരു ശിവഗിരി വിട്ടു. കാരണം 
ആരാഞ്ഞ ഒരു ഭക്തനോട്‌ ഗുരു പറഞ്ഞു: അവിടെ എല്ലാം അവരെ ഏല്‍പിച്ചുകഴി 
ഞ്ഞല്ലോ. ഇനി അവര്‍ നോക്കിക്കൊള്ളും. നമുക്കിരിക്കാന്‍ ഒരു സ്ഥലം വേണം”. അങ്ങ 
നെയാണ്‌ ആലുവായില്‍ അദ്വൈതാശ്രമം ഉണ്ടായത്‌. ആശ്രമത്തില്‍ ക്ഷേത്രവും പ്രതി 
ഷ്ഠയുമൊന്നുമുണ്ടായില്ല. ഒരു സംസ്കൃത പാഠശാല ആരംഭിച്ചു. അദ്ദൈത് മതമനു 
സരിച്ചുള്ള പാരായണവും പ്രാര്‍ഥനകളും നടത്തി, സവര്‍ണര്‍ക്കും അവര്‍ണര്‍ക്കും 
അഹിന്ദുക്കള്‍ക്കും ഒന്നിച്ചു താമസിക്കാനും ജ്ഞാന തൃഷ്ണ ശമിപ്പിക്കാനും ഏര്‍പ്പാ 
ടുണ്ടാക്കി. “ഈ മഠത്തിലെ അഭിപ്രായം മനുഷ്യര്‍ക്ക്‌ ഒരു ജാതിയും ഒരു മതവും £: 
രു ദൈവവും അല്ലാതെ, ഓരോരുത്തര്‍ക്കും വെവ്വേറെ ജാതിയും മതവും ദൈവവും 
ഇല്ലെന്നാകുന്നു"” എന്ന്‌ പരസ്യപ്പെടുത്തി. 

1915ല്‍ നാരായണഗുരു തന്‍െറ ശിഷ്യനായ 


മാധ്യമം ആജ്‌ ചഷതിഷ്‌* 00 
ജ 2001 സെപ്റ്റംബര്‍ 26 ഭം 


ശ്രീനാരായണ ചൈതന്യ സ്വാമികളുടെ . 


രു. 
ത്രം 


ക 
1) 
ര, 
് 


പേര്‍ക്ക്‌ മുക്ത്യാര്‍ എഴുതിക്കൊടുത്തു: ““..അദ്വൈതാശ്രമം മുതലായവയുടെ ഭരണം 
നിങ്ങളെ ചുമതലപ്പെടുത്തി അതുസംബന്ധമായി ധര്‍മ കര്‍ത്താവായും മറ്റുള്ളവര്‍ മു 
ഖേന നടത്തിച്ചുവരുന്നതായ അരുവിപ്പുറം, ശിവഗിരി, മുട്ടയ്ക്കാട്‌ മൂതലായ ദേവസ്വ 
, ങളെയും അവയില്‍ ഉള്‍പ്പെട്ട പള്ളിക്കുടം മുതലായ സ്ഥാപനങ്ങളെയും അവകള്‍ 
സംബന്ധിച്ച്‌ മേലാല്‍ നടത്തേണ്ടതായ സകല കാര്യങ്ങള്‍ക്കും ശ്രീനാരായണ ശിഷ്യ 
സംഘം, അവയില്‍ ഉള്‍പ്പെട്ട താലുക്ക്‌ കമ്മിറ്റികള്‍, ടി. കമ്മറ്റിയുടെ മേല്‍നോട്ടത്തില്‍ 
ഉള്‍പ്പെട്ട ദേശസഭകള്‍ ഇവകളുടെ റൂശസുകള്‍ അനുസരിച്ച്‌ നാം മുഖേന നടക്കേണ്ട 
തും കാര്യങ്ങള്‍ക്ക്‌ സെക്രട്ടറിയായും എസ്‌.എന്‍.ഡി.പി യോഗം റൂള്‍സ്‌ മാം വക 
പ്രകാരമുള്ള ദേവസ്വം കാര്യ ദര്‍ശിയായും നമുക്കു തന്ത്രാവകാശമുള്ളതും മേല്‍ ഉ 
.. ണ്ടാകുന്നതുമായ ക്ഷേത്രങ്ങളുടെയും സഭകളുടെയും തല്‍സംബന്ധമായ നടത്തിപ്പു 
' കള്‍ക്ക്‌ വൈദികനായും നിയമിച്ചിരിക്കുന്നു...” ) 
' അദ്ദൈതാശ്രമത്തിന്‍െറ കാര്യം മുക്ത്യാര്‍നാമാവില്‍ എടുത്തു പറഞ്ഞിരുന്നു: “ആലു 
: 99 അദ്ദൈതാശ്രമത്തോടു ചേര്‍ന്ന പാഠശാല മുതലായത്‌ വേദാന്തം പഠിക്കുന്നതിന്‌ 
'“ യോഗ്യതയുള്ള ബ്രഹ്മചാരികളുടെ പഠിപ്പിനും രക്ഷക്കും മാത്രമാകയാല്‍ അതിലേ 
ക്കായി ആശ്രമത്തിന്‍െറ അധിനതയില്‍ നിങ്ങളുടെ ഭരണത്തില്‍ കീഴ്‌ നാം ഇതിനാല്‍ 
ഏല്‍പിക്കുന്നതും ആയ സ്ഥാവരജംഗമങ്ങളായ സകല സ്വത്തുക്കളും ഇപ്പോഴും ന 
മ്മുടെ കാലാനന്തരവും അവര്‍ക്കായിത്തന്നെ ഇഉപയോഗപ്പെടുത്തണമെന്നും ഈ ഉദ്ദേ 
ശ്യത്തെ നാം. ഒരിക്കലും ഭേദപ്പെടുത്തുന്നതല്ലാത്തതും മേലില്‍ ആര്‍ക്കും തന്നെ ഭേദ 
ആകുന്നു. ഈ വസ്തുതയെ 
അനുകൂലിച്ചു, തന്നെ ഭരണകൈകാരനായ നിങ്ങളും നിങ്ങളെ സഹായിക്കാനായി 
൬൨ ആളുകള്‍ ഇവരും നടക്കയും 
നടത്തിക്കയും ചെയ്യണമെന്ന്‌ മാത്രമല്ല, എസ്‌.എന്‍.ഡി.പി യോഗത്തിനോ ഈ ഉദ്ദേശ്യ 
ത്തോടുകൂടിയോ അല്ലാതെയോ ഉള്ള മറ്റു സ്ഥാപനങ്ങള്‍ക്കോ ഈ വക സ്വത്തുക്കള്‍ 
കൈവശം വെക്കുവാനും ന 


"ഈ മുകത്യാര്‍ സ്വാഭാവികമായും യോഗത്തെ അലോസരപ്പെടുത്തി. മുക്ത്യാര്‍ റദ്ദു 
4 ചെയ്യണമെന്നാവശ്യപ്പെട്ട്‌ 1916ല്‍ യോഗം പ്രമേയം പാസാക്കി. ഗുരു കുലുങ്ങിയില്ല. 
ി തനിക്കുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട്‌ 16 മെ 
ജാത്തെഴുതി: 


ഈഴവ മെമ്മോറിയല്‍ 
സമുദായത്തിലുണ്ടാക്കിയ ഉണര്‍വിനെ 
ഒരു സംഘടനയാക്കി 
പരിവര്‍ത്തനപ്പെടുത്താന്‍ ഡോ. പല്‍പ്പു 
ല്‍ ശ്രമിച്ചെങ്കിലും അത്‌ 
ഫല്രപ്രാപ്തിയിലെത്തിയില. 

. ഈഴവ മഹാസഭ ഡോക്ടറുടെ 

| മനോരാജ്യത്തിലൊതുങ്ങിനിന്നു. 


ന്‍െറ ഡോക്ടര്‍ അവര്‍കള്‍ക്ക്‌. 
വം നിശ്ചയങ്ങള്‍ എല്ലാം നാം അറിയാതെ പാസ്സാക്കുന്നതുകൊണ്ടും 
 വാഗത്തിന്‍െറ ആനുകൂല്യം ഒന്നും നമ്മെ സംബന്ധിച്ച കാര്യത്തില്‍ ഇല്ലാത്തതുകൊ 
൭ ദും യോഗത്തിന്‍െറ ജാത്യഭിമാനം വര്‍ധിച്ചുവരുന്നതുകൊണ്ടും മുമ്പേതന്നെ മന 
, ല്‍നിന്ന്‌ വിട്ടിരുന്നതു പോലെ ഇപ്പോള്‍ വാക്കില്‍നിന്നും പ്രവൃത്തിയില്‍നിന്നും യോ 
൦ ത്ത വിട്ടിരിക്കുന്നു. 


എന്ന്‌ 
- നാരായണഗുരു 


വിനെറ മഹാസമാധിക്കു തൊട്ടു മുമ്പുവരെ ഈ കത്ത്‌ പരസ്യപ്പെടുത്തിയിരു 
ന്‌ നേരിട്ട്‌ ഏറ്റുമുട്ടാനുള്ള ചങ്കൂറ്റം പ്രമാണികളായ റ 
ക്കള്‍ക്കുണ്ടായിരുന്നുമില്ല. 1916ല്‍ ഗുരുവിന്‍െറ വഷധ്യബദപൂര്‍ത്തി ലം ,ഡി.പ്‌ 
യോഗത്തിന്‍െറ ആഭിമുഖ്യത്തില്‍ പൊടിപൂരമായി ആഘോഷിച്ചു. യോഗത്തില്‍ ഓഹ 
രിയെടുക്കാനൊന്നും ത്രാണിയില്ലാത്ത സാധാരണ ഈഴവരെ സംബന്റധിച്ചിടത്തോളം 


ണ്‌ ലാധ്യാം ആഴ്ചഷയിച്‌ 
0 ഇ 2001 സെപ്റ്റംബര്‍ 28 


ത്രം 


ഗുരു ദൈവം തന്നെയായി മാറി: 


കാവി മുണ്ടും ജടയും വിഭൂതിയും നി 
താടിമീശയും കുടാതെ യോഗിയായ 


മോടിയോടാലുവായില്‍ ലസിപ്പൊരെന്‍, 
നാണു ദേശീകാ നാഥാ നമോസ്തുതെ! 


എസ്‌.എന്‍.ഡി.പി 


ര്‌ 


യോഗത്തിന്‍െറ പ്രവൃ 
ത്തികള്‍ ഈഴവരുടെ അഭിവൃദ്ധിയെ മാ 
ലക്ഷ്യമാക്കി വെച്ചുകൊണ്ടിരിക്കാതെ 


താഴ്ത്തപ്പെട്ട സമുദായങ്ങളുടെ എല്ലാം ൂ 
അഭിവൃദ്ധി അതിന്റെറ ലക്ഷ്യമായിരിക്കത്ത. :.: 
ക്കവിധത്തില്‍ യോഗത്തിന്‍െറ ഘടനയെ 


ഭേദപ്പെടുത്തിയാല്‍ കൊള്ളാമെന്ന ബ്രഹ്‌ 


മശ്രീ നാരായണഗുരു സ്വാമി തൃപ്പാദങ്ങ 


ചനകള്‍ നടത്തി 


നായി 1917 നവംബറില്‍ ഒരു കമ്മറ്റി ഉ 
ണ്ടാക്കിയെങ്കിലും 
മൊന്നും ഉരുത്തിരിഞ്ഞുവന്നില്ല. 


“യോഗോദ്ദേശ്യത്തില്‍ അനുകമ്പയുള്ള 
എല്ലാവര്‍ക്കും 
മെമ്പരമാരായി 
ഗം ഭരണഘടന 


തെങ്കിലും ഗുരുവിന്‍െറ നിലപാടില്‍ മാ 
റ്റം വന്നില്ല. 1925ലെ വിജയദശമി നാളില്‍ 


റാക്കി. 


ബോധാനന്ദ സ്വാമികളെ അനന്തരാവ 


കാശിയാക്കിയത്‌ ശിവഗിരിയില്‍ പൊട്ടലും . . 


ചീറ്റലുമുണ്ടാക്കി. മനസ്സുമടുത്ത നാരായ 
ണഗുരു ദേശാടനത്തിനൊരുങ്ങുകയും 


ചെയ്തു. എഴുപതാം ജന്മദിനാചരണം 
കഴിഞ്ഞയുടനെയാണതുണ്ടായത്‌. വൈഗാ 


നദീതീരത്തുള്ള തിരുപേടകം എന്ന സ്ഥ. 
ലത്തു ചെന്നപ്പോള്‍ “ഇനി മലയാള രാ 
ജ്ൃത്തേക്ക്‌ പോകണ്ട. നമുക്ക്‌ ഇവിടെയെ 
വിടെയെങ്കിലും താമസിച്ചാല്‍ മതി” 
ന്നായി ഗുരു. തമിഴ്‌നാട്ടില്‍നിന്ന്‌ സിലോ 
ണിലേക്ക്‌ പോയി. ഭക്തന്മാരായ പലരും 
ശിപാര്‍ശ ചെയ്തിട്ടും മനമില്ലാ മനമോ 
ടെയാണ്‌ നാട്ടിലേക്ക്‌ മടങ്ങിയത്‌ 

1927ല്‍ ൮02 മകരം 17) ടി.കെ. മാധവ 
ന്‍െറ നിര്‍ബന്ധത്തിനു വഴങ്ങി. ശിവഗിരി 
യില്‍ എസ്‌.എന്‍.ഡി.പി യോഗം സംഘടി 
പ്പിച്ച സമ്മേളനത്തില്‍ ഗൂരു പങ്കെടുത്തു. 
അവിടെവെച്ച്‌ വീണ്ടും 
യം വ്യക്തമാക്കി: “സംഘടന കൊണ്ടല്ലാ 


തെ യാതൊരു സമുദായത്തിനും അഭി 
വൃദ്ധിയും ശക്തിയു 


തത്ത്വം അനുസരിച്ചാണ്‌ ഇരുപത്തഞ്ചുകൊ 


ല്ലം മുമ്പ്‌ നാം യോഗം സ്ഥാപിച്ചത്‌. ഈ 


ക്കാതെ ആളുകളെ ചേര്‍ക്കാവുന്നതാണ്‌. 
യോഗത്തില്‍ ധാരാളം ആളുകള്‍ ചേരട്ടെ 
എന്ന, നാം ആശംസിക്ക ന്നു”. 

103 ധനു മാം തീയതിയാണ്‌ (1928) ശ്രീ 


വ്യക്തമായ തീരുമാന 


ഗുരു തന്‍െറ ന 


ളുടെ അഭിപ്രായത്തെപ്പറ്റി വേണ്ട ആലോ 
നിശ്ചയം ചെയ്യുന്നതി 


നാരായണ ധര്‍മസംഘം എന്ന സന്യാസി സംഘം രജിസ്റ്റര്‍ ചെയ്തത്‌. ശ്രീ. ബോധാ | ത്രമായിരിക്കും ഫലം. താക്കോല്‍ മാത്രം 
നന്ദ സ്വാമികള്‍. ഗോധവിന്ദാനന്ദ സ്വാമികള്‍, സുഗുണാനന്൯്‌ ഗിരി സ്വാമികള്‍, ശങ്കരാ | വാങ്ങുന്ന ആദ്യ സമുദായ വ്ൃക്തികളു 
നന്ദ സ്വാമികള്‍, നരസിംഹ സ്വാമികള്‍, രാമാനന്ദ സ്വാമികള്‍, ധര്‍മ തീര്‍ഥസ്വാമികള്‍, | ടെ കൈയില്‍ സ്വാമിയുടെ സ്ഥാപനങ്ങ 
നീലകണ്ഠന്‍ ബ്രഹ്മചാരി, വിദ്യാനന്ദ സ്വാമികള്‍, നടരാജഗുരു എന്നിവരായിരുന്നു | ളും സന്ദേശവും സ്വാമി ഉദ്ദേശിച്ച വിധ 
സ്ഥാപകാംഗങ്ങള്‍. | പി ത്തില്‍ പ്രയോജനപ്പെടാതെ നേരെ വിപ. 
104 കന്നി ടന്‌ ഗുരു സമാധിയായി. അതേ മാസം ഭാം തീയതി ബോധാനന്ദ സ്വാ | രീത ഫലമുണ്ടാകാനുമിടയുണ്ട്‌...'” ഇങ്ങ 
മികളും സമാധിയായി. തൊട്ടുപിന്നാലെ, ഗോവിന്ദാനന്ദന്‍, ധര്‍മതീര്‍ഥന്‍, വിദ്യാനന്ദ൯.. | നെ പോയി സഹോദരന്‍ അയ്യപ്പന്‍െറ ന്യാ 
ചൈതന്യം, പി. പരമേശ്വര൯, ഡോ. പി. പല്‍പ്പു ജൂനിയർ), നാണുപ്പണിക്കര്‍ എന്നിവ | യവാദം. . 
രെ പ്രതികളാക്കി എസ്‌.എന്‍.ഡി.പി യോഗം ഒന്നാം വാദിയായും സെക്രട്ടറി സി.വി. കു വ്യവഹാരം വളരെക്കാലം ആഘോഷ... 
ഞ്ഞുരാമന്‍ രണ്ടാം വാദിയായും തിരുവനന്തപുരം ജില്ലാ കോടതിയില്‍ കേസ്‌ ഫയലാ | മായി നടന്നു. 
കടി. ശിവഗിരി മഠാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം ഒന്നാം വാദിയാ അവസാനം ലൌഈകികരും സന്യാസിമാരും. 
യ എസ്‌.എന്‍.ഡി.പി യോഗത്തിനാണെന്ന്‌ സ്ഥാപിച്ചുകിട്ടണമെന്നും ഒന്നാംപ്രതിയെ തമ്മില്‍ ഒത്തുതീര്‍പ്പുണ്ടായി. അന്നുതൊ 
മഠാധ്യക്ഷനായി വാഴിക്കാതെയും മേപ്പടി പ്രതി വാഴാതെയും ഇരിക്കുന്നതിനും മഠാ | ട ഇന്നോളവും കേസും വഴക്കുമില്ലാത്ത 
ധര്ഷനെന്ന നിലയില്‍ ഒന്നാം പ്രതി 'യാതൊന്നും പ്രവര്‍ത്തിച്ചു പോകരുതെന്നും പ്ര കാലം എസ്‌.എന്‍.ഡി.പി. യോഗചരിത്രത്തി. 
തികളെ ശാശ്വതമായി നിരോധിച്ച്‌ ഉത്തരവാകണം എന്നായിരുന്നു കോടതിയോടാവ ലുണ്ടായിട്ടില്ല. എസ്‌.എന്‍. ട്രസ്റ്റും ധര്‍മ 
ശ്യപ്പെട നിവൃത്തി. 1101 മേടം മാം തീയതിയിലെ വില്‍പ്പത്രം ശ്രീനാരായണഗുരു സ്‌ | സംഘവും വ്യവഹാര കാര്യത്തില്‍ യോഗ, 
ഥീരബുദ്ധിയില്ലാതിരുന്നപ്പോള്‍ തയാറാക്കിയതാണെന്നും ആകയാല്‍ അനസ്ഥിരപ്പെടു | ത്തോട മല്‍സരിക്കുന്നു. യാക്കോബായ സു. 
ത്തണമെന്നും അപേക്ഷിച്ചിരുന്നു. റിയാനി സഭയിലെ മെത്രാന്‍-ബാവാ വി”. 
...ശ്രീനാരായണഗുരു സ്വാമികളെ ആരാധിക്കുന്നതും അവിടത്തെ സന്ദേശങ്ങളെ ഭാഗങ്ങള്‍ കഴിഞ്ഞാല്‍ വ്യവഹാരത്തിനാ-. 
സ്വികരിക്കുന്നതും നടപ്പാക്കാന്‍ ശ്രമിക്കുന്നതും തീയ്യരെന്ന ഒരൊറ്റ സമുദായം മാത്ര യി ഏറ്റവുമധികം പണവും സമയവും ചെല, 
മാണ്‌. സാമാന്യത്തെ ദൃഡീകരിക്കുന്ന മാതിരിയുള്ള ചില വൃത്യാസങ്ങളൊഴിച്ചാല്‍ വിട്ട കൂട്ടര്‍ ശ്രീനാരായണീയരാകാനേ തര, 
സ്വാമിയുടെ സ്വത്തുക്കള്‍ മുഴുവന്‍ ആ സമുദായം കൊടുത്തതാണ്‌. അന്യ ജാതി | മുള്ളൂ. 
 ക്കാരില്‍പ്പെടട സ്വാമി ശിഷ്യന്മാര്‍ക്കും തീയ്യസമുദായത്തിലല്ലാതെ അവര്‍ ജനിച്ച സമു കേസിനും പുക്കാറിനുമിടക്ക്‌ ശ്രീനാരാ... 
ദായങ്ങളില്‍ അവരുടെ പ്രേരണ പ്രയോഗിക്കാനോ സ്വാമി സന്ദേശം പരത്താനോ ക്‌ | യണ ഗുരുവിന്‍െറ സമാധിയുടെ ച്വാം ദി -. 
ഴിഞ്ഞിട്ടില്. അതിനവര്‍ ശ്രമിക്കുന്നുമില്ല... സ്വാമി സന്ദേശ പ്രചാരണത്തിനു വേണ്ടി | വസം നടത്തേണ്ടിയിരുന്ന “മോക്ഷദീപം” ന. 
സ്വാമിയുടെ സ്ഥാപനങ്ങളുടെ താക്കോല്‍ മറ്റു സമുദായങ്ങള്‍ക്കും വേണമോ എ ടത്താനായില്ലെന്ന്‌ സ്വാമി പ്രകാശാനന്ദ പ 
ന്ന്‌ അങ്ങോട്ട്‌ ചോദിച്ചുകൊണ്ടു ചെന്നാല്‍ അവരില്‍ സുപരീക്ഷിതരല്ലാത്ത ചില വ്യ രിതപിക്കുന്നു. സ്വത്തിനും പദവിക്കുമായി 
ക്തികള്‍ കൈനിടി വാങ്ങിയേക്കുമെങ്കിലും ആ സമുദായങ്ങൾ സ്വാമിയോട്‌ മമത | ശിഷ്യന്മാര്‍ കടിപിടികൂടുമ്പോള്‍ ഗുരുവി,- 


കാണിക്കുകയോ സ്വാമി സന്ദേശം സ്വീകരിക്കുകയോ ഉണ്ടാകയില്ല. നേരെ മറിച്ച്‌, സ്‌ | നെങ്ങനെയാണു മോക്ഷം ലഭിക്കുക? 
ഥാപനങ്ങളോട്‌ ഒരു വമ്പിച്ച സമുദായത്തിന്‌ ഇപ്പോളുണ്ടായിട്ടുള്ള മമത പോകുകമാ 1: 


ടയ ച്‌ി 


തു ന്‌ ച ക 
ു മ 4 ു റ്‌ 6; ടം, ടം ലി 
ന & 


൦017൦ ൧7. ൨൬. 
ച്ല്ല7/// വി 
ട്പ്ഡല്ട 0ഖലി്വാനടല്‍്‌ 
ഠ ലാ ൧0ലിഠഥാനണ്‌ 
9 5315 01 
റന്ഥ്ധ്ട്ടെ 
“ ഠഠന്ഥധ്ല ൦്ലറല്ല്ട 
ഠഠന്ഥഥ്ല €ധസ്ഡടട 
ഠഠന്ഥധ൦/ 8001൭ ല൦. 
മ്ഠ്ഗഠ്‌ 7" ന്ച്ബ്ഘ 
൦ 116്യഠല9 നാ 11ലഠ്ഡലട ടലഡിംടട 
11൭5 ഠഠന്വാധ്॥ ടഥാഥഡണാഠംന 


റം, 08 ടിലാധന-576 519. 054൧7 008: '.. 
181: 0493 -731384,731901,734642 . 1465 ട്രാധയ൦ന൩ , 
6൦ 0493 -735119 . ,. ഉഭഡടടലിണ ഠഠന്ലില൦ 107000 1090 


£-നദ॥: 00 ൫1ദന8-.൧൩ .. , രമ്സിധടേ, 1: 0495 - 724629, 724630 
1511: ഗ്ഗഗ്ധ.ദ1ദബി9-11.ഠേണ നദി: ഭദനദ0൭ടലല്‍.0ഠന൩ 


മാധ്യമം ആഴ്ചഷതിഷ്‌ 31 
ജ 2001 സെപ്റ്റംബര്‍ 28 


